Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


COVERN 


രം 


സ 


ENT OF KE 


പാൽ 

KERA 


त्यात अपर 


അപ 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


8th December 2009 
2009 ഡിസംബർ 8 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


) 48 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Agrahayana 1931 
| 1931 ആഗഹായനം 17 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


ലേല തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 9- 2-2010, 11 മണി, 
ക്രമനമ്പർ 2 - ന് 16 - 2- 2010, 11 മണി. 
ലേലസ്ഥലം - ക്രമനമ്പർ 1 - ന് അഗ്നിരക്ഷാനിലയം, മൂന്നാർ, 
ക്രമനമ്പർ 2 - ന് അഗ്നിരക്ഷാനിലയം, തൃശ്ശൂർ. 


നമ്പർ സി2 - 4473 / 2009 1. 


2009 നവംബർ 4, 


നിബന്ധനകൾ 


കേരള അഗ്നിരക്ഷാ സേവന വകുപ്പു വക നിരാകരണം 
ചെയ്യപ്പെട്ട താഴെപ്പറയുന്ന വാഹനങ്ങൾ അവയ്ക്ക് താഴെ 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന വിധ ത്തിൽ പര സ്യ മാ യി 
ലേലം/ ടെണ്ടർ വഴി വില്പന നടത്തുന്നതാണ്. 


1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽ 
കാണിച്ച തീയതികളിൽ ലേലസ്ഥലത്ത് ഹാജരായി ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നിരതദ്രവ്യം അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. 


ക്രമ 
നമ്പർ 


വാഹനത്തിന്റെ ഇനം, 

രജി. നമ്പർ, 
മോഡൽ, സൂക്ഷിച്ചിരി 
ക്കുന്ന സ്ഥലം 


നിരത 
ദ്രവ്യം 
രൂപ് 


1 വാട്ടർ ടെണ്ടർ- കെബിറ്റി 9845 അശോക് 1,000 

ലെയ്ലാന്റ്, 1984 മോഡൽ, അഗ്നിരക്ഷാനിലയം, 
മൂന്നാർ 
-- എമർജൻസി ടെണ്ടർ - കെബിറ്റി 4843 ടാറ്റ, 1,000 
1984 മോഡൽ, അഗ്നിരക്ഷാനിലയം, തൃശ്ശൂർ 


- 2 . മേൽക്കാണിച്ച വാഹനങ്ങൾ ടെണ്ടർ വഴി വാങ്ങാൻ 
ആഗ്രഹിക്കുന്നവർ സീൽ ചെയ്ത ടെൻഡറുകൾ “ ഡിവിഷണൽ 
ഓഫീസർ, അഗ്നിരക്ഷാസേവ നം , മദ്ധ്യ മേ ഖല , 
എറണാകുളം” എന്ന വിലാസത്തിൽ അതാതു വാഹനത്തിന് 
നിശ്ചയിച്ചിരിക്കുന്ന ലേലത്തീയതിയുടെ രണ്ട് ദിവസം മുമ്പ് 
ഉച്ചകഴിഞ്ഞ് 3 മണി യ് ക്ക കം ഈ ഓഫീസിൽ 
ലഭിക്കത്തെ ക്ക വിധം ഓരോ വാഹ ന ത്തിനും പ്രത്യേകം 
പ്രത്യേകം ടെണ്ടറുകൾ അയയ്ക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം 
നിർദ്ദിഷ്ട തുകയ്ക്കുള്ളനിരതദ്രവ്യം ക്രോസ് ചെയ്യാത്ത ബാങ്ക് 
ഡാഫ്റ്റ് “ ഡിവിഷണൽ ഓഫീസർ, അഗ്നിരക്ഷാസേവനം, 
മദ്ധ്യ മേ ഖല , എ റ ണാ കുളം എന്ന വിലാസത്തിൽ 


Gaz . No. 48 /2009/DTP . ( Fire Force ) 


KERALA GAZETTE 


[PART III 


ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. ടെണ്ടറുകൾ 4. ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം / ടെണ്ട ർ 
അടങ്ങിയ കവറിനു മുകളിൽ ഏത് വാഹനത്തിന് വേണ്ടി സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ ലംഘി 
യാണോ പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്ന തിനുള്ള ക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
ടെണ്ടർ എന്നും ടെണ്ടർ സമർപ്പിക്കുന്ന ആളുടെ പേരും കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
വിലാ സവും പ്രത്യേകം എഴു തി യി രി ക്ക ണം . നിശ്ചിത 

- പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന ടെണ്ട റു കൾ യാതൊരു 

മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ സമർപ്പിച്ചവർ 

കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് അവകാശം ഇല്ലാത്തതു 
പ്രസ്തുത വാഹനത്തിന്റെ ലേല സമയത്ത് ലേല സ്ഥലത്ത് 

മാകുന്നു . 
ഹാജ രാ കേ ണ്ട താ ണ് . എന്നാൽ വീണ്ടും നിര ത ദ വ്യം 5. ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിക്കുന്നവരും 
അടയ്ക്കേണ്ടതില്ല . 

മേൽപറഞ്ഞ നിബ ന്ധ ന കൾ അതേ പടി പാലി ക്കേ ണ്ട 

താണ്. താൽപ്പര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ വാഹനങ്ങൾ 
- 3. ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും 

അതാത് അഗ്നിരക്ഷാ നില യ ങ്ങ ളിൽ മറ്റ് സ്റ്റേഷ ൻ 
ലേല ത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുക 

ആഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ 
നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ വ്യക്തിക്ക് ലേലം താൽക്കാലികമായി 

ഓഫീസ് സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 
ഉറപ്പിക്കുന്നതുമാണ്. പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ കൊണ്ട - 6. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
തുകയുടെ 25 % അപ്പോൾത്തന്നെ അടക്കേണ്ടതാണ്. ലേലം നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെൻഡറുകൾ 
സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം ബാക്കി അസ്ഥിര പ്പെടു ത്തു ന്ന തിനും താഴെ ഒപ്പു വെച്ചി രിക്കുന്ന 
തുകയും മൊത്തം തുകയ്ക്കുമുള്ള വിൽപ്പന നികുതിയും - ആഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
ഒടുക്കി സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന 

ഡിവിഷണൽആഫീസറുടെ 

( ഒപ്പ്) 
ആളിന്റെ ഔഴി കെ യു ള്ള വരുടെ നിര ത ദ വ്യം ലേലം 

കാര്യാലയം, അഗ്നിരക്ഷാ സേവനം, ഡിവിഷണൽ ആഫീസർ. 
കഴിഞ്ഞാലുടൻ മടക്കി കൊടുക്കുന്നതാണ്. 

എറണാകുളം. 


